Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


വSH 


GOVERN 


461 


കരള 
സ 


NMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 നവംബർ 24 
24th November 2015 

1191 വൃശ്ചികം 8 
8th Vrischikam 1191 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 അഗഹായനം 3 
3rd Agrahayana 1937 


PART III 
Industries Department 


സെപ്റ്റംബർ 2015 


നോട്ടീസ് 


തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 17 -8- 2015 -ാം തീയതിയിലെ ബി2/ 8508/ 07 നമ്പർ ഉത്തരവ് പ്രകാരം 
തൃശ്ശൂർ ടൗൺ വനിത വ്യവസായ സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ എസ്. ഇൻ ഡ് ( ആർ) 228 സംഘം 
സമാപ്തീകരണത്തിലാകുകയും, തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ സീനിയർ സഹകരണ ഇൻസ്പെക്ടർ ( കൈത്തറി)- റെ 
ലിക്വിഡേറ്ററായി നിയമിക്കു കയും ചെയ്തിരിക്കു ന്നു . ആയത് പ്രകാരം ടി സംഘ ത്തിന്റെ ചുമതല ലിക്വിഡേറ്ററിൽ 
നിക്ഷിപ്തമായിട്ടുള്ളതാണ്. മേൽ സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 20 ദിവസത്തിനകം ലിക്വിഡേറ്ററെ സമീപിച്ച് ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. പ്രസ്തുത 
തീയതിക്ക് ശേഷംഉന്നയിക്കുന്നയാതൊരു ആവശ്യങ്ങളും പരിഗണിക്കുന്നതല്ല. മാത്രമല്ല ആർക്കും ആക്ഷേപം ഉന്നയിക്കാനില്ല. 
എന്ന്കണ്ട് തുടർ നടപടികളുണ്ടായിമുന്നോട്ടുപോകുമെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ജില്ലാ വ്യവസായകേന്ദ്രം, തൃശ്ശൂർ. 


| 


ശ 


ഫോൺ: 0487 / 2361945, 2360847. 
ഫാക്സ് : 0487/ 2360847. 
gm .tsr.dic @ kerala . gov. in 


- ( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
സീനിയർ സഹകരണ ഇൻസ്പെക്ടർ 

( കൈത്തറി). 


